PART IV 
Private Advertisements and Miscellaneous Notifications 


ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ മുൻസിഫ് കോടതി 

മുമ്പാകെ 

0 . P. ( Succession ) No. 6/ 2008 
ഹർജിക്കാർ: 
1. കോതമംഗലം താലൂക്ക്, മാതിരപ്പിള്ളി കരയിൽ സബ് 

സ്റ്റേഷനു സമീപം കൊട്ടിശ്ശേരികുടിയിൽ എസ്താപ്പാ 
നോസ് മകൻ 69 വയസ് കെ . എസ്. തോമസ്. 
കോട്ടപ്പടി വില്ലേജ്, വാവേലി കരയിൽ കൊട്ടിശ്ശേരികുടി 
വീട്ടിൽ നിന്നും മൂവാറ്റുപുഴ താലൂക്ക്, അരൂർ ഭാഗത്ത് 
മീൻകുന്നം പി . ഒ., കളപ്പുരയ്ക്കൽ താമസം എസ്താ 
പ്പാനോസ് മകൾ 60 വയസ് അന്നമ്മ മാത്യു 
3. പിണ്ടിമന വില്ലേജ്, ചേലാട് കരയിൽ കൊട്ടിശ്ശേരി 

കുടിയിൽ എസ്താപ്പാനോസ് മകൻ 56 വയസ് ജോർജ് 
എസ്താപ്പാനോസ്. 
4. ഇടുക്കി ജില്ല , അടിമാലി, വെള്ള ത്തു വൽ ഭാഗത്ത് 

താമസം കൊട്ടിശ്ശേരികുടിയിൽ എസ്താപ്പാനോസ് മകൻ 

53 വയസ് കെ . ഇ . മാണി. 
5. - പിണ്ടിമന വില്ലേജ്, ചേലാട് കരയിൽ, കൊട്ടിശ്ശേരി 

- കുടിയിൽ ജോൺ ഭാര്യ 50 വയസ്സ് സാറാമ്മ ജോൺ. 
6. ടിയിൽ ജോൺ മകൾ മറീന ബാബു . 
7. ടിയിൽ ജോൺ മകൾ റെജിൻ ഷിന്റോ. 
8. ടിയിൽ ജോൺ മകൻ സ്റ്റീഫൻ. 
എതിർകക്ഷികൾ - ഇല്ല. 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 
-- അ ന്ത രിച്ച കോട്ട പ്പടി വില്ലേജ്, വാവേലി കര യിൽ 
കൊട്ടിശ്ശേരികുടിയിൽ എസ്താപ്പാനോസ് മകൻ വർഗീസിന്റെ 
മര ണ ത്തെ തുടർന്ന് ടിയാന്റെ പേരിൽ കോട്ടപ്പടി ഈസ്റ്റ് 
സ ർ വ ാ സ 
സഹകരണ ബാങ്കിലു ളള 2 , 50, 000 രൂപയുടെ ഫിക്സഡ് 
ഡെപ്പോസിറ്റും ടി ബാങ്കിൽ ടിയാന്റെ പേരിൽ S . B . 2849 
നമ്പർ S . B . അക്കൗണ്ടിലുള്ള 928 രൂപയും ടിയാന്റെ പേരിൽ 
കാനറാ ബാങ്ക്, കോതമംഗലം ശാഖയിലുള്ള 15048 -ാം നമ്പർ 
S . B . അക്കൗണ്ടിലുള്ള 144 രൂപ 80 പൈസയും യുണിയൻ 
ബാങ്ക്, മുത്തംകുഴി ശാഖയിലെ S . B . 970/ 3 നമ്പർ അക്കൗണ്ടി 
ലുള്ള എ 955 രൂപ 25 പൈസയും പിൻവലിക്കുന്നതിന് ടി 


സ 


എസ്താപ്പാനോസിന്റെ പിൻതുടർച്ചാവകാശികളാണ് തങ്ങളെന്ന് 
വിവിരച്ച് ഒരു സക്സഷൻ സർട്ടിഫിക്കറ്റ് പുറപ്പെടുവിക്കുന്നതി 
നായി ഹർജിക്കാർ ബോധിപ്പിച്ച മേൽ നമ്പർ ഹർജി 2008 
ഒൻപതാം മാസം 1 -ാം തീയതി രാവിലെ 11 മണിക്ക് ഈ 
കോടതി മുമ്പാകെ വിചാരണയ്ക്ക് വച്ചിരിക്കുന്നതിനാൽ 
ആക്ഷേ പ മു ള്ള വർ അന്നേ ദിവസം കോടതി മുമ്പാകെ 
ഹാജരായി ആക്ഷേപം ബോധിപ്പിച്ചുകൊള്ളണ്ടതാണ്. 


28 - 5 - 2008. 


എം . ജയലാൽ, 
അഡ്വക്കേറ്റ് 


( Sd.) 


